കേരള സർക്കാർ 
Government of Kerala 

2014 


Regn .No. KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N )/634/2012 -14 


/ 


1 


COVERNS 


ക 


ാർ 


രള സർക്കി 
VMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 25 
25th November 2014 

1190 വൃശ്ചികം 9 
9th Vrischikam 1190 
1936 ആഗ്രഹായനം 4 
4th Agrahayana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


ആവശ്യമുള്ള അളവ് ഏകദേശം 600000 എണ്ണം. 


നമ്പർ എസ് . എ .- 2372/ 2014. 


| 2014 നവംബർ 5. 


അടങ്കൽ തുക - ഏകദേശം 2,55,000. 


നിരതദ്രവ്യം- 


6, 375. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


ഒറിജിനൽ - 900 + വാറ്റ്. 


ഡ്യൂപ്ലിക്കേറ്റ് - 500 + വാറ്റ്. 


ചുവടെ ചേർത്തിട്ടുള്ള പട്ടിക - I, പട്ടിക -II, പട്ടിക - III 
എന്നിവ പ്രകാരം യഥാക്രമം വിശദമാക്കിയിട്ടുള്ള അളവിൽ 
പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്ന 
തിനുള്ള നല്ല ഗുണ മേന്മയുള്ള വിത്തുകൾ, ആറ്റു മണൽ, 
മേൽമണ്ണ് എന്നിവസപ്ലെ ചെയ്യുന്നതിന്, പട്ടിക -I, പട്ടിക - II, 
പട്ടിക - III എന്നിവയ്ക്കായി വെവ്വേറെയുള്ള ദർഘാസുകൾ 
അംഗീകൃത ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും 
മുദ്രവച്ച കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ 
പുറത്ത് പോളിത്തീൻ കവറുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ്/ ആറ്റുമണൽ/ മേൽമണ്ണ് സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, വനശ്രീ കോംപ്ലക്സ്, 
ചിന്നക്കട, കൊല്ലം, പിൻ- 691 001 എന്ന മേൽവിലാസത്തിൽ 
നിശ്ചിത സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 


പട്ടിക -II 


വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നല്ല 

ഗുണമേന്മയുള്ള വിത്തുകൾ 


കമ 


വിത്തിന്റെ 
ഇനം 


നമ്പർ 


ആവശ്യമുള്ള അളവ് 

ഏകദേശം 
(കിലോഗ്രാമിൽ) 


പട്ടിക -I 


(2) 


(3) 


പോളിത്തീൻ കവറുകൾ 


മഹാഗണി 


കുമ്പിൾ 


പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ 12 സെ . മീ . x 18 
സെ . മീ ., 180 ഗേജ് സൈസ് താഴ് ഭാഗത്തുനിന്നും 2 സെ . മീ . 
ഉയരത്തിലായിരണ്ട്പഞ്ച്ദ്വാരമുള്ളത് ( നാല് ദ്വാരം). 


അമ്പഴം 


ഈട്ടി 


നെല്ലി 


പട്ടിക -I, പട്ടിക - II , പട്ടിക - III എന്നിവ പ്രകാരം രേഖപ്പെടു 
ത്തിയിട്ടുള്ള അളവുകളിൽ ആവശ്യാനുസരണം വ്യത്യാസം 
ഉണ്ടാകാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 2 - 12 -2014 - ന് പകൽ 
1 മണിവരെ കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


കണിക്കൊന്ന 


പേര 


കാര 


ചമത 


പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീകരിക്കുന്ന തും 3. 30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


കരിങ്ങാലി 


ഉങ്ങ് 


സീതപ്പഴം 
സപ്പോട്ട 
കൂവളം 


പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവ സ മാ യി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധി 
ക്കുന്നതുമാണ്. 


തേക്ക് 


വ്യവസ്ഥകൾ 


താന്നി. 


135 


ചന്ദനം 


100 


ബദാം 


100 


ഞാവൽ 


120 


പൂവരശ് 


135 


1. പോളിത്തീൻ കവറുകൾ, വൃക്ഷതൈകൾ ഉൽപ്പാദിപ്പിക്കു 

ന്ന തി നുള്ള നല്ല ഗുണ മേന്മയുള്ള വിത്തു കൾ, 
ആറ്റു മ ണൽ, മേൽമണ്ണ് എന്നിവ കരാർ പ്രകാരം 
കൊല്ലം/ പുനലൂർ സോഷ്യൽ ഫോറസ്ടി യൂണിറ്റ് 
റെയിഞ്ച് ഓഫീസറെ ഏൽപ്പിച്ച് ദർഘാസുകാരൻ 
രസീത് വാങ്ങേണ്ടതാണ്. 
കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാനു 
സ രണം സപ്ലെ ചെയ്യേണ്ടതും; വിത്തു കൾ 
12- 12 - 2014- നകവും പോളിത്തീൻ കവറുകൾ, ആറ്റുമണൽ, 
എന്നിവ 24 -12 -2014 - നകവും സപ്ലെ പൂർത്തീകരിക്കേണ്ട 
തുമാണ്. 


160 


പതിമുഖം 
വേപ്പ് 


100 


അടങ്കൽ തുക - ഏകദേശം 2,60,000 . 


നിരതദ്രവ്യം- 


6,500. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


ഒറിജിനൽ - 900 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 500 + വാറ്റ്. 


പട്ടിക -III 


3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സപ്പെ പൂർത്തിയാക്കാൻ സാധി ക്കാ ത്ത പക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ കവറു 
കൾ/വൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പി ക്കു ന്ന തിന് നല്ല 
ഗുണ മേന്മയുള്ള വിത്തുകൾ/ ആറ്റു മണൽ എന്നിവ 
വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
നിര ത ദ വ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 
കൊല്ലം സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാറ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗ 
സ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


( എ ) ആറ്റുമണൽ 


ആവശ്യമുള്ള അളവ് ഏകദേശം 100 M . 


ഏകദേശ അടങ്കൽ തുക- 3,00,000. 


നിരതദ്രവ്യം- 


7,500 . 


ടെണ്ടർ ഫോറത്തിന്റെ വില - 900 + വാറ്റ്. 


- എസ്. എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല . 
അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ വ്യവസായ 
കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച് യോഗ്യതാ 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 


( ബി) മേൽമണ്ണ് 


ആവശ്യമുള്ള അളവ് - ഏകദേശം 300 M . 


6. പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി ഏകദേശം 
- മാത്രമാണ്. 


ഏകദേശ അടങ്കൽ തുക - 4,50,000 . 


നിരതദ്രവ്യം - 


11,250. 


7. പോളി ത്തീൻ ക വ റു കൾക്കും വിത്തി ന ങ്ങ ൾക്കും 
കിലോഗ്രാം അടി സ്ഥാ ന മാ ക്കിയുള്ള വില , 
ടാൻ സ് പോർട്ടിംഗ് ചാർജ്ജ്, മറ്റു നില വിലുള്ള 
നികുതികൾ എന്നിവ ചേർന്നുള്ള നിരക്ക് തുക യും 
ആറ്റു മണൽ സംബന്ധിച്ച് ഒരു M3 - ന് നികുതികൾ 
ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ് ഉൾപ്പെടെയുള്ള നിരക്ക് 


ടെണ്ടർ ഫോറത്തിന്റെ വില - 1,400 + വാറ്റ്. 


SCHEDULE II 


Sl . 


No. 


SS« 


തുക യും ആ യി രി ക്ക ണം ദർ ഘാ സിൽ രേഖ പ്പെടു 

ത്തേണ്ടത്. കേരള ഫോറസ്റ്റ് സീഡ് സെന്ററിൽനിന്നും 
സപ്ലെചെയ്യുന്ന വിത്തുകൾ ഒഴിവാക്കുന്നതായിരിക്കും. 
വിത്തുകളുടെ ജർമിനേഷൻ ശതമാനം വിലയിരുത്തി 

യായിരിക്കും തുക നൽകുന്നത്. 
8. പോളിത്തീൻ കവറിനെ സംബന്ധിച്ചുള്ള ദർഘാസി 

നൊപ്പം സാമ്പിളായി രണ്ട് നിശ്ചിത അളവിലുള്ളരണ്ടു 

പോളിത്തീൻ കവറുകൾ കൂടി വച്ചിരിക്കണം. 
9. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുക യ് ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ട്ര 
ശതമാനം (2.5 %) തുക കൂടി സെക്യൂരിറ്റി വെച്ച്ദർഘാസ് 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ 
ഏഴ്ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
10. കരാർ പ്രകാരമുള്ളസപ്ലെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സകരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 
11. സ്റ്റോർ പർച്ചേസ് സംബ ന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 

ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
12. കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 
മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 

ബാധകമാണ്. 
13. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതി 
നുള്ള പൂർണ്ണമായ അധികാരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺ സർവേറ്റർ ( സോ ഷ്യൽ ഫോറ സ് ടി ) - ൽ 
നിക്ഷിപ്തമാണ്. 
കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 
കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ആഫീസിലോ 
0474 - 2748976 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


Good Quality Seeds 
Items of 

Quantity of Seeds 
Seeds 

required (Kgs.) 
Mahagony 

200 
Kumbil 

200 
Ambazham 
Rosewood 
Kanikonna 
Nelli 
Pera 
Kara 
Chamatha 
Karingali 
Ungu 
Seethapazham 
Sapota 
Koovalam 
Teak 
Thanny 
Sandal 
Badam 
Njaval 
Poovarashu 

135 
Padimukam 
Veppu 


t-8-9,9,8ക 


100 


100 


120 


l60 


100 


Estimated Amount - 2,60 ,000 ( Approximate). 
E . M. D . - 6,500. 


on 1 , 


ouni 


eeds - 0 th 


No. SA - 2372/2014. 

5th November 2014 . 
Sealed tenders are invited from the authorized 
manufacturers and suppliers for the supply of Polythene 
Covers, Good Quality Seeds, Good Quality River and Top 
Soil as per following Schedule I, II & III . 

The envelopes containing the tenders should be 
superscribed as “ Tender for supplying Polythene Covers / 
Good Quality Seeds/ River Sand/ Top Soil . 

SCHEDULE I 


Value of tender form - 900 + VAT. 

SCHEDULE III 
A . River Sand 

Good Quality River Sand — 100M3 (Approximate ). 
| Estimated Amount - 3,00 ,000 ( Approximate). 

E . M. D . - 7,500 . 

Value of tender form - 900 + VAT. 
B . Top Soil 

Good Quality Top Soil — 300M (Approximate ). 
Estimated Amount - 4, 50,000 (Approximate). 
E . M. D . - 11 ,250 . 
Value of tender form - 1,400 + VAT. 

The quantities of items as per Schedule I, II and III 
shall change as per actual requirements. 

Last date and time of sale of tender forms 
2-12 -2014 up to 1 p . m . 

Last date and time of receipt of sealed tenders 
2 -12 -2014 up to 3 p . m . 


Polythene Covers 


Details of polythene covers — 12cm x 18cm , 180 gauge 
size having 2 punch holes (4 holes ) from the bottom at 
height of 2cm . 

Quantity — 600 ,000 Nos . ( Approximate ). 
Estimated Amount - \ 2,55 ,000 ( Approximate ). 
E . M. D . - 6,375. 
Value of tender form - 900 + VAT. 


Date and time of opening of sealed tenders 
2 - 12 - 2014 at 3. 30 p . m . 

Name of officer from whom tender forms are to be 
obtained and to whom sealed tenders are to be 
submitted — The Assistant Conservator of Forests , Social 
Forestry Division, Vanasree Complex, Chinnakkada, Kollam , 
Pin -691 001. 


10. After completing the supply of items satisfactorily, 

the security deposit will be released to the tenderer 

on production of necesssary tax clearance certificate . 
11. The tenderer is liable to follow Kerala Store Purchase 

Rules. 
12. All conditions stipulated as per Kerala Forest Code 

and Kerala Store Purchase Manual is applicable for 

this tender. 
13 . The undersigned reserves the right to cancel the 

tender without assigning any reason . 
Further details can be available from Social Forestry 
Division Office , Vanasree Complex , Chinnakkada , Kollam 
and in telephone number 0474 - 2748976 on working days. 


If the date fixed for tender happens to be declared as 
holiday , all proceedings will be done on the next working 
day with the same time schedule specified above . 


CONDITIONS 


(Sd .) 

Assistant Conservator of Forests 
Social Forestry Division , ( For and on behalf of the 
Kollam . 

Governor of Kerala ). 


1. The supply of seeds should be completed before 

12 - 12 - 2014 , Supply of Polythene Covers and River 
Sand should be completed before 24 - 12 - 2014 as per 

requirements. 
2 . The receipt should be obtained from Range Officer, 

Social Forestry Unit, Kollam /Punalur after the 
completion of the supply of polythene covers/Good 

quality seeds/River sand as per agreement. 
3. If the supply is not completed within the dates 

specified in item No. ( 1) above , the tender will be 
cancelled and action taken to purchase the items at 

the risk and loss of the original bidder. 
4 . The Demand Draft towards EMD should be pledged 

in the name of the Asst. Conservator of Forests , 
Social Forestry Division , Kollam payable at State 
Bank of Travancore , Civil Station Branch , Kollam 
should be accompanied along with the filled up 

tender forms. 
5 . SSI units are exempted from remitting EMD . Such 

units should produce necessary eligibility Certificates 
obtained from the Manager, District Industries Centre 

concerned . 
6 . The quantities mentioned in the Schedules I, II & III 

are only approximate and may vary . 
Rate to be quoted for supplying polythene bags/Good 
quality seeds should be the price of the item per Kg. 
inclusive of all taxes in force and its transporting 
charge . Regarding the supply of River Sand, the 
rate to be quoted should be the cost per 1 M3 
including taxes if any, in force ; and its transporting 
charges. The seeds which are to be supplied from 
Kerala forest seed centre will be exempted . Payment 
of seeds will be made based on germination 

percentage . 
8 . 2 Polythene covers of prescribed specifications 

should be produced along with the tender application 

as samples . 
9 . The successful tenderer should remit 2 .5 % amount of 

the PAC in addition to the EMD as security deposit 
for the contract; and enter in to an agreement with 
the Forest Department within 7 days from the date of 
intimation regarding the acceptance of the tender. 


